© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


609 





Kochi Taluk 
പരസ്യം 
(1) 


നമ്പര്‍ എച്ച്‌2-5600/2020. 2020 ഒക്ടോബര്‍ 6. 


കൊച്ചി താലൂക്കില്‍ പള്ളുരുത്തി വില്ലേജില്‍ പറപ്പിള്ളി 
വീട്ടില്‍ സെബാസ്റ്റ്രന്‍ ൪ ജോയി എന്നയാള്‍ മരിച്ചുപോയെന്നും 
ബാങ്കില്‍ ഹാജരാക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരയ കൊച്ചു ദ്രേസൃ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതിന്‍ പ്രകാരവും ബന്ധപ്പെട്ട തദ്ദേശ 
സ്വയം ഭരണ സ്ഥാപനത്തില്‍ നിന്നും അനുവദിച്ചു മരണ 
സര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും സെബാസ്റ്റ്യന്‍ @ ജോയി എന്നയാള്‍ 
27-8-2008-ല്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതായും അന്വേഷണത്തില്‍ 
താഴെ പറയുന്നവര്‍ മാര്തമാണ്‌ പരേതന്റെ നിയമപരമായ 
അവകാശികള്‍ എന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കൊച്ചുത്രേസ്യ ഭാര്യ 51 
2 ബനാന്‍സിയ ആലീസ്‌ ജോയി മകന്‍ 21 
3 പ്രിയ ജോയി മകള്‍ 18 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ള തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എച്ച്‌2-6286/2020. 2020 ആഗസ്റ്റ്‌ 8. 


കൊച്ചി താലൂക്കില്‍ മട്ടാഞ്ചേരി വില്ലേജില്‍ CC-8/1731 
വീട്ടില്‍ ഡി. രാജ ഗോപാല കിളിക്കാര്‍ 4 ജയശ്രീ കിളിക്കാര്‍ 
എന്നിവര്‍ മരിച്ചുപോയെന്നും ബാങ്കില്‍ ഹാജരാക്കുന്നതിനായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടു കൊണ്ട്‌ പരേതരുടെ 
സഹോദരി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി നടത്തിയതിന്‍ 
ഡി. രാജ ഗോപാല കിളിക്കാര്‍ എന്നയാള്‍ 6-8-2003-ലൂം 
ജയ്രശീ കിളിക്കാര്‍ 2-6 -2013 (16:4516)-നും 28-6-2013 
(15:0016)-നും ഇടയ്ക്ക്‌ മരണപ്പപെട്ടിട്ടു ള്ള താണെന്നും 


അന്വേഷണം 


പരേതരുടെ അവകാശിയായി താഴെ പറയുന്നവര്‍ 
മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 
പേര്‍ പരേതരുമായുള്ള വയസ്‌ 
ബന്ധം 
ഡി. വിജയലക്ഷ്മി സഹോദരി 64. 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശിയെന്നുള്ള തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


Gaz. No. 4/2021/DTP (CLR). 


69 


(3) 


MMB of)2j2-5958/2020. 2020 ഒക്ടോബര്‍ 7. 


കൊച്ചി താലൂക്കില്‍ ഞാറക്കല്‍ വില്ലേജില്‍ മേനാച്ചേരി 
വീട്ടില്‍ മാനുവല്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും ബാങ്കില്‍ 
ഹാജരാക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാര്യ ആനി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതിന്‍ 
മാനുവല്‍ എന്നയാള്‍ 29-8-2019-ല്‍ മരിച്ചുപോയിട്ടുള്ളതായും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആനി ഭാര്യ 57 
2 സഖി മാനുവല്‍ മകള്‍ 39 
3 സൌമ്യ മാനുവല്‍ 5 29 
4 സ്നേഹ മാനുവല്‍ $3 24 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീല്‍ദാര്‍ 
മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എച്ച്‌2-3600/2020. 2020 ആഗസ്റ്റ്‌ 27. 


കൊച്ചി താലൂക്കില്‍ നായരമ്പലം വില്ലേജില്‍ ശ്രീനിലയം 
വീട്ടില്‍ വി. സോമനാഥ്‌ എന്നയാള്‍ മരിച്ചുപോയെന്നും 
ബാങ്കില്‍ ഹാജരാക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകന്‍ ശ്രീജിത്ത്‌, എസ്‌. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതിന്‍ വി. സോമനാഥ്‌ എന്നയാള്‍ 
27-10-2002-ാം തീയതി മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാ്രതമാണെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്ത സോമനാഥ്‌ ഭാര്യ, 72 
2 സ്വപ്ന എസ്‌. നാഥ്‌ മകള്‍ 42 
3 ശ്രീജിത്ത്‌, എസ്‌. മകന്‍ 39 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീല്‍ദാര്‍ 
മുന്‍പാകെ നേരില്‍ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എച്ച്‌2-7021/2020. 2020 സെപ്റ്റംബര്‍ 16. 


കൊച്ചി താലൂക്കില്‍ ഞാറക്കല്‍ വില്ലേജില്‍ ഓണപ്പറമ്പില്‍ 
വീട്ടില്‍ തിലകന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും ബാങ്കില്‍ 
ഹാജരാക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ മകള്‍ മിനി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതിന്‍ 
തിലകന്‍ എന്നയാള്‍ 14-4-2020-ഠാം തീയതി മരിച്ചു 
പോയിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


610 


KERALA GAZETTE 


[Parr IIT 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആശ മകള്‍ 49 
2 മിനി 46 


മമ 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ള തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുന്‍പാകെ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ എച്ച്‌2-6348,/2020. 2020 ആഗസ്റ്റ്‌ 26. 


കൊച്ചി താലൂക്കില്‍ കുഴുപ്പിള്ളി വില്ലേജില്‍ കാവുങ്കത്തറ 
വീട്ടില്‍ കെ. കെ. സുകുമാരന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും 
ബാങ്കില്‍ ഹാജരാക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാര്യ ശാന്ത സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ കെ. കെ. സുകുമാരന്‍ എന്നയാള്‍ 
18-12-2019-ാ൦ തീയതി മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാരതമാണെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്ത ഭാര്യ 64 
2 അനിത മകള്‍ 4 
3 അജിത 39 


2 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ള തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുന്‍പാകെ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


MAUG af) 2j2-6144/2020. 2020 ആഗസ്റ്റ്‌ 26. 


കൊച്ചി താലൂക്കില്‍ ഇടക്കൊച്ചി വില്ലേജില്‍ മുല്ലോത്ത്കാട 
വീട്ടില്‍ വി. ആര്‍. ജനാര്‍ദ്ദനന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും 
കൊച്ചി കോര്‍പ്പറേഷന്‍ ഓഫീസില്‍ ഹാജരാക്കുന്നതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാര്യ മഹിളാ ജനാര്‍ദനന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
വി. ആര്‍. ജനാര്‍ദ്ദനന്‍ എന്നയാള്‍ 14-8-2004-ാം൦ തീയതി മരിച്ചു 
പോയിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മഹിളാ ജനാര്‍ദ്ദനന്‍ ഭാര്യ 74 
2 നീലിമ മകള്‍ 44 
3 നിഷ 42 


മമ 


70 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീല്‍ദാര്‍ 
മുന്‍പാകെ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എച്ച്‌2-4263//2020. 2020 ആഗസ്റ്റ്‌ 27. 


കൊച്ചി താലൂക്കില്‍ ഇടക്കൊച്ചി വില്ലേജില്‍ കുമരോത്ത്‌ 
വീട്ടില്‍ കെ. കെ. പത്മാക്ഷിയമ്മ എന്നവര്‍ മരിച്ചുപോയെന്നും 
ബാങ്കില്‍ ഹാജരാക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ ബി. രാജേഷ്‌ കുമാര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിന്‍ കെ. കെ. പത്മാക്ഷിയമ്മ 
എന്നവര്‍ 5-2-2020-ാം തീയതി മരിച്ചുപോയിട്ടുള്ള തായും 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്നവര്‍ 
മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷീല, ബി. മകള്‍ 54 
2 ശ്രീലത ജയദേവന്‍ s 52 
3 ബി. രാജേഷ്‌ കുമാര്‍ മകന്‍ 49 
4 ജയ മകള്‍ 47 
6 ആനന്ദവല്ലിയമ്മ മരിച്ച മകന്‍ 
രമേഷ്‌ കുമാറിന്റെ ഭാരൃ 53 
6 വിദ്യാപാര്‍വതി 35 മകള്‍ 31 


7 സ്വാതിലക്ഷ്മി 26 


2 മമ 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീല്‍ദാര്‍ 
മുന്‍പാകെ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എച്ച്‌2-8103/2020. 2020 ഒക്ടോബര്‍ 7. 


കൊച്ചി താലൂക്കില്‍ മട്ടാഞ്ചേരി വില്ലേജില്‍ €-7/1131 
വീട്ടില്‍ എം. കെ. കുട്ടപ്പന്‍ മേനോന്‍ എന്നയാള്‍ മരിച്ചു 
പോയെന്നും ബാങ്കില്‍ ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
അജയ്‌ കെ. മേനോന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
എം. കെ. കുട്ടപ്പന്‍ മേനോന്‍ എന്നയാള്‍ 6-8-2020-ല്‍ മരിച്ചു 
പോയിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരസ്വതി അമ്മ ഭാര്യ 84 
2 അനില്‍ കെ. മേനോന്‍ ി 60 
3 അജയ്‌ കെ. മേനോന്‍ > 58 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


611 





മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ള തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുന്‍പാകെ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എച്ച്‌2-8104/2020. 2020 ഒക്ടോബര്‍ 9. 


കൊച്ചി താലൂക്കില്‍ മട്ടാഞ്ചേരി വില്ലേജില്‍ €-8/612 
വീട്ടില്‍ ഗോവിന്ദ പ്രഭൂ, എ. എന്നയാള്‍ മരിച്ചുപോയെന്നും 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകള്‍ ജി. വത്സല സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ഗോവിന്ദ പഫ്രഭൂ, എ. എന്നയാള്‍ 23-9-1983-ല്‍ 
മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവര്‍ മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉപ്രേന്ദ പ്രഭൂ, ജി. മകന്‍ 78 
2 ജി. വത്സല മകള്‍ 70 
3 ബാലച്ര്്രന്‍ മരിച്ച മകള്‍ 
പ്രേമാഭായിയുടെ മകന്‍ 38 
4 ഉഷ 5 മകള്‍ 33 
5 സുര്രേന്ര പ്രഭൂ മകന്‍ 66 
6 ശശീന്ദ്ര പ്രഭൂ ടട 58 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ള തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി തഹശീൽദാർ 
മുന്‍പാകെ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത തീയതി 


കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ) 
കൊച്ചി. തഹശീല്‍ദാര്‍. 


Kanayannur Taluk 


പരസ്യം 
() 


MAUB ag)5- 137 10/2020. 2020 സെപ്റ്റംബര്‍ 29. 


കണയന്നൂര്‍ താലൂക്കില്‍ ആമ്പല്ലൂര്‍ വില്ലേജില്‍ കുലയറ്റിക്കര 
ദേശത്ത്‌ വടക്കേത്തറയില്‍ വീട്ടില്‍ ദിവാകരന്‍, വി. കെ. 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
പരേതന്റെ ഭാര്യ സുജാത, റ്റി. ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
1-4-2020-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുജാത, റ്റി. ആര്‍. ഭാര്യ 67 

2 അദിതി, വി. മകള്‍ 29 


71 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കണയന്നൂര്‍ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ-20975 /2020. 2020 ഡിസംബര്‍ 23. 


കണയന്നൂര്‍ താലൂക്കില്‍ മുളന്തുരുത്തി വില്ലേജില്‍ 
കാരിക്കോട്‌ ദേശത്ത്‌ താവൂരത്ത്‌ വീട്ടില്‍ റ്റി. വി. തോമസ്‌ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
പരേതന്റെ ഭാരയ മേരി തോമസ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
23-8-1994-ാം തീയതി മമരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മേരി തോമസ്‌ ഭാരൃ 69 
2 പ്രദീപ്‌, റ്റി. റ്റി. മകന്‍ 49 
3 മോളി, റ്റി.റ്റി. മകള്‍ 47 
4 അജി തോമസ്‌ മകന്‍ 45 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കണയന്നൂര്‍ തഹശീല്‍ദാര്‍ മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ--460/2021. 2021 ജനുവരി 8. 


കണയന്നൂര്‍ താലൂക്കില്‍ എറണാകുളം വില്ലേജില്‍ 
പെരുമാനൂര്‍ ദേശത്ത്‌ 11. 8. 206 പനമ്പിള്ളി അപ്പാര്‍ട്ട്മെന്റില്‍ 
സഖറിയ പി. ജോണ്‍ എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പരേതന്റെ മകന്‍ വിനു ജോണ്‍ സഖറിയ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 6-12-2020-ഠാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സൂസന്‍ സക്കറിയ ഭാര്യ 68 
2 വിനു ജോണ്‍ സഖറിയ മകന്‍ 38 
ദ ടിനു ഫിലിപ്പ്‌ മകള്‍ 42 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കണയന്നൂര്‍ തഹശീല്‍ദാര്‍ മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


